കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
- Reg . No. KL /TV ( N )/ 634/ 2012-14 


E 


: 


L 


ക 


കാർ 


. 


GOVERN 


രള സർക 
VVMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 1 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2014 സെപ്റ്റംബർ 23 
23rd September 2014 

- 1190 കന്നി 1 
7th Kanni 1190 


നമ്പർ 


Vol. III 


Thiruvananthapuram , 

Tuesday 


No, 3 37 


No . 


1936 ആശ്വിനം 1 
1st Aswina 1936 


PART III 
Commissionerate of Land Revenue 


THIRUVANANTHAPURAM DISTRICT 


വിജ്ഞാപനം 


നമ്പർ ഇ1- 17466 / 2014. 

2014 ആഗസ്റ്റ് 20. 
| 2014 നവംബർ മാസം 1 -ാം തീയതി മുതൽ 2015 ഒക്ടോബർ മാസം 31 -ാം തീയതി വരെയുള്ള ഒരു വർഷത്തേക്ക് 
മൂന്നുമാസം വീതം കാലദൈർഘ്യമുള്ള നാല് ബാച്ചുകളിലായി തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നീ 
കേന്ദ്രങ്ങളിൽ തുടങ്ങുന്ന ചെയിൻസർവെ ( ലോവർ ) ക്ലാസുകളിലേക്കുള്ള പ്രവേശനത്തിന് നിശ്ചിത യോഗ്യതയുള്ളവരിൽ നിന്നും 
അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

സർവ്വ ക്ലാസിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നവർ അപേക്ഷകൾ 2014 സെപ്റ്റംബർ മാസം 30 -ാം തീയതിക്ക് മുമ്പായി 
തിരുവനന്തപുരത്ത് വഴുതക്കാട്ടുള്ള സർവ്വ ഡയറക്ടറാഫീസിൽ എത്തിച്ചിരിക്കണം. ടൈപ്പ് ചെയ്തതോ കൈകൊണ്ടെഴുതിയതോ 
ആയ അപേക്ഷാ ഫോറങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അച്ചടിച്ച അപേക്ഷാ ഫോറങ്ങൾ ഈ ആഫീസിൽ നിന്നും വിതരണം 
ചെയ്യുന്നതല്ല. 

അപേക്ഷകർ കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയായ എസ്. എസ്. എൽ. സി.- യോ തത്തുല്യമായ പരീക്ഷയോ പാസ്സായവരും 
35 വയസ്സ് പൂർത്തിയാകാത്തവരും ആയിരിക്കണം. എന്നാൽ പിന്നോക്ക സമുദായക്കാർക്ക് 38 വയസ്സും പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് 
40 വയസ്സും ആണ് ഉയർന്ന പ്രായപരിധി. പ്രായപരിധി 2014 സെപ്റ്റംബർ 1 -ാം തീയതി വച്ച് കണക്കാക്കേണ്ടതാണ്. 


99 


23rd SEPT . 2014] 


COMMISSIONERATE OF LAND REVENUE 


5870 


സർവ്വ സ്കൂളിൽ ചേരുന്നതിനുള്ള അപേക്ഷയോടൊപ്പം താഴെ പറയുന്ന റിക്കാർഡുകൾ ചേർത്തിരിക്കേണ്ടതാണ്. 


1. ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയ എസ്.എസ്.എൽ. സി . ബുക്കിന്റെ ശരിപ്പകർപ്പ്. 

( വയസ്സ് തെളിയിക്കുന്നതിന്റെയും പബ്ലിക് പരീക്ഷയിൽ നേടിയ മാർക്ക് തെളിയിക്കുന്നതിന്റെയും പേജുകൾ.) 


2 . 


ബന്ധപ്പെട്ട ആഫീസിൽനിന്നും ലഭിച്ച ജാതി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റിന്റെ അസ്സൽ. 
( പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കുമാത്രം.) 


3. ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥനിൽ നിന്നും 6 മാസത്തിനകം ലഭിച്ച സ്വഭാവ സർട്ടിഫിക്കറ്റ് (അസ്സൽ). 


അപേക്ഷകർ ഏതു ജില്ലാക്കാരനാണെന്ന് തെളിയിക്കുന്നതിന് വില്ലേജ് ഓഫീസറുടെയോ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയോ 


സർട്ടിഫിക്കറ്റ് ( അസ്സൽ). 


അപേക്ഷ അയ യ്ക്ക് ന്ന കവറിന്റെ പുറത്ത് “ സർവ്വ സ്കൂളിൽ ചേരുന്ന തിനുള്ള അപേക്ഷ ” എന്നും കവറിന്റെ 
പുറത്തെഴുതുന്ന മേൽവിലാസത്തിൽ ഉദ്യോഗപ്പേരും സ്ഥലപ്പേരും ( അതായത് “ ഡയറക്ടർ, സർവ്വ ആന്റ് ലാന്റ് റിക്കാർഡ്സ്, 
വഴുതക്കാട്, തിരുവനന്തപുരം ) മാത്രമേ എഴുതാൻ പാടുള്ളൂ. വിമുക്ത ഭടൻമാർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 
പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതല്ല. 


- തെരഞ്ഞെടുക്കപ്പെടുന്ന അപേക്ഷകർ പ്രവേശനം കിട്ടുന്നമുറയ്ക്ക് സർട്ടിഫിക്കറ്റുകളുടെ അസ്സലുകൾ സർവെ സ്കൂൾ 
അധികാരികളുടെ മുമ്പാകെ ഹാജരാക്കേണ്ടതാണ്. അർഹതയുള്ളവരെന്ന് സർവെ ഡയറക്ടർക്ക് ബോദ്ധ്യപ്പെടുന്നപക്ഷം സർക്കാർ 
ജീവനക്കാരെ 3 -ാം ഖണ്ഡികയിൽ പറഞ്ഞിട്ടുള്ള വയസ്സോ പരീക്ഷായോഗ്യതയോ പരിഗണിക്കാതെ തെരഞ്ഞെടുക്കാവുന്നതും 
അവർക്ക് സ്വന്തം ചെലവിൽ പഠിക്കാവുന്നതുമാണ്. 


- പബ്ലിക് സർവ്വീസ് കമ്മീഷൻ തെര ഞ്ഞ ടു ക്കുന്ന വില്ലേജ് അസി സ്റ്റാന്റുമാർ, രണ്ടാംതരം ഡാഫ് റ്റ് സ് മാൻ, 
സർവ്വേയർമാർ , ടൈയർമാർ ഇവർക്കും പ്രായപരിധിയോ പരീക്ഷായോഗ്യതയോ പരിഗണിക്കാതെ റവന്യൂ ഡിവിഷണൽ 
ആഫീസറുടെയോ ജില്ലാ കളക്ടറുടെയോ സർവ്വേ ഡയറക്ടറുടെയോ ഏതാണെന്നുവച്ചാൽ അതുപ്രകാരമുള്ള നിർദ്ദേശാനുസരണം 
പ്രവേശനം അനുവദിക്കുന്നതാണ്. 


താഴെ പറയുന്ന പ്രകാരമുള്ള അപേക്ഷകൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെ നിരസിക്കപ്പെടുന്നതാണ്. 


1. 


ഒപ്പിടാത്തവ. 


നിർദ്ദിഷ്ട യോഗ്യതയില്ലാത്തവ. 


3. 


പ്രായപരിധി കഴിഞ്ഞവ . 


വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റ് പ്രധാന വ്യവസ്ഥകൾക്ക് വിധേയമാകാത്തവ. 


5. എസ്.എസ്.എൽ. സി.യുടെ ശരിപ്പകർപ്പുകൾ ഗസറ്റഡ് ഉദ്യോഗസ്ഥനെക്കൊണ്ട് സാക്ഷ്യപ്പെടുത്താത്തവ. 


6. ഏതു കേന്ദ്രത്തിലേയ്ക്കാണ് പ്രവേശനം വേണ്ടതെന്ന് പ്രത്യേകം കാണിക്കാത്ത അപേക്ഷ . 


സർവെ ഡയറക്ടറുടെ കാര്യാലയം, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
സർവെ ഡയറക്ടർക്കുവേണ്ടി. 


23rd SEPT. 2014] 


COMMISSIONERATE OF LAND REVENUE 


5871 


തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ കേന്ദ്രങ്ങളിൽ ചെയിൻ സർവെ 

ക്ലാസ്സിൽ ചേരുന്നതിനുള്ള അപേക്ഷാഫാറം 

( സ്വകാര്യ വിദ്യാർത്ഥികൾക്കുവേണ്ടി) 


1. അപേക്ഷകന്റെ പേര് 

( ഇംഗ്ലീഷ് വലിയ അക്ഷരത്തിൽ) 


2. അച്ഛന്റെയോ രക്ഷകർത്താവിന്റെയോ മുഴുവൻ പേര് 


3. അപേക്ഷകന്റെ പൂർണ്ണ മേൽവിലാസം 

( വീട്ടുപേര്, പോസ്റ്റാഫീസ് മുതലായവ ) 
( ഇംഗ്ലീഷ് വലിയ അക്ഷരത്തിൽ) 


- 4. ഏത് കേന്ദ്രത്തിലേക്ക് 


5. സ്ത്രീ / പുരുഷൻ 


6. ജനന തീയതി 


7. ഇന്ത്യൻ പൗരനാണോ 


8. ജാതിയുടെ പേരും ഏതു വിഭാഗത്തിൽപ്പെട്ടതാണെന്നും 
( പട്ടികജാതി/ പട്ടികവർഗ്ഗം, പിന്നോക്ക സമുദായം ഇവയിൽ 
പെട്ടവർ ഏതു വിഭാഗത്തിലാണെന്ന്) പ്രത്യേകം 
രേഖപ്പെടുത്തണം. 


9. പരീക്ഷായോഗ്യത ( പൊതുവെ ) 


10 . എസ്. എസ്. എൽ. സി . - എത്രാമത്തെ 

പ്രാവശ്യത്തിൽ പാസ്സായി 


(1) എസ്. എസ്. എൽ. സി.- ക്ക് മൊത്തം ലഭിച്ച മാർക്ക് : 


(2) കണക്കിന് ലഭിച്ച മാർക്ക് 


(3) ആകെ ലഭിച്ച മാർക്ക് 


11. താഴെപ്പറയുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയിട്ടുണ്ടോ? 


(1) ഏത് ജില്ലക്കാരനാണെന്ന് തെളിയിക്കുന്നത് 


(2) സ്വഭാവ സർട്ടിഫിക്കറ്റ് (അസ്സൽ) 

6 മാസത്തിനകമുള്ളത് 


(3) വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്നതിന് 


(4) ജാതി തെളിയിക്കുന്നതിന് ( പട്ടികജാതി/ പട്ടികവർഗ്ഗം : 

എന്നീ സമുദായക്കാർക്കുമാത്രം) 


12. അപേക്ഷകന്റെ ഒപ്പും തീയതിയും 


23rd SEPT. 2014] 


COMMISSIONERATE OF LAND REVENUE 


5872 


69 


തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ കേന്ദ്രങ്ങളിൽ ചെയിൻ സർവെ 

ക്ലാസ്സിൽ ചേരുന്നതിനുള്ള അപേക്ഷാഫാറം 

( സർക്കാർ ജീവനക്കാർക്കുവേണ്ടിയുള്ളത്) 


1. അപേക്ഷകന്റെ പേര് 

( ഇംഗ്ലീഷ് വലിയ അക്ഷരത്തിൽ) 


2. അച്ഛന്റെയോ രക്ഷകർത്താവിന്റെയോ പേര് 


3. അപേക്ഷകന്റെ പൂർണ്ണമായ മേൽവിലാസം 


ന 


4. ഉദ്യോഗപ്പേരും മേൽവിലാസവും 

( ഇംഗ്ലീഷ് വലിയ അക്ഷരത്തിൽ) 


- 5. ഏത് കേന്ദ്രത്തിലേക്ക് 


6. സ്ത്രീ / പുരുഷൻ 


7. പരീക്ഷായോഗ്യത ( പൊതുവെ ) 


8. സർക്കാർ സർവ്വീസിൽ പ്രവേശിച്ച തീയതിയും 

സർവ്വീസ് താൽക്കാലികമോ സ്ഥിരമോ എന്നും 
ശമ്പള നിരക്കും ശമ്പളവും 


9. അപേക്ഷകന്റെ ഒപ്പ് 


10. 


അപേക്ഷകന്റെ/ മേലധികാരിയുടെ ഒപ്പും 
ഉദ്യോഗപ്പേരും തീയതിയും ഓഫീസ്മുദ്രയും 


